Government of Kerala 
കേരള സർക്കാർ 

2010 


Reg . No . രജി. നമ്പർ 
KL / TV ( N )/ 12/ 2009- 2011 


& 


AN 


. കാ 


V 
GOVERY 


ATENT OF 


OF KERALA 


/ 


9 


KERALA GAZETTE 

കേരള ഗസററ് 
PUBLISHED BY AUTHORITY 
ആധികാരികമായി പ്രസിദ്ധപ്പെടുത്തുന്നത് 


Vol. LV 


No . 


THIRUVANANTHAPURAM , TUESDAY 

തിരുവനന്തപുരം, ചൊവ്വ 


19th January 2010 
2010 PT hcn 19 
29th Pousha 1931 
1931 പൌഷം 29 


വാല്യം 55 


നമ്പർ 


PART III 
Police Department 


NOTIFICATION 


IGO No. 112/ 2009/SCRB . 


| 18th December 2009. 


Sri S . Arun Kumar, Finger Print Searcher, Single 
Digit Finger Print Bureau , Thiruvananthapuram City has 
passed the All India Board Examination for Finger Print 
Experts 2009 at National Crime Records Bureau , New Delhi. 
As such he is declared as Finger Print Experts competent 
to take, examine , compare and give expert opinion on all 
matters in Finger Print. 


Office of the State Crime 
Records Bureau , 
Thiruvananthapuram . 


- നിരതദ്രവ്യം -രൂപ 1,000 . 

ലേല ത്തിൽ പങ്കെ ടു ക്കു വാൻ ആഗ്രഹിക്കു ന്നവർ 
കൃത്യസമയത്ത് ഹാജരാകേണ്ടതും ലേലം തുടങ്ങുന്നതിന് ഒരു 
മണിക്കൂർ മുൻപ് നിരതദ്രവ്യം അടച്ച് രസീത് വാങ്ങേണ്ട 
തുമാണ്. ലേലം കഴിഞ്ഞാലുടൻ ലേലം കൊള്ളാത്തവരുടെ 
നിരതദ്രവ്യം തിരിച്ചുകൊടുക്കുന്നതാണ്. സീൽ ചെയ്ത ദർഘാസ് 
പോലീസ് ടെലികമ്മ്യൂണിക്കേഷൻ സൂപ്രണ്ടിന്റെ ആഫീസിൽ 
9- 2 - 2010 - നോ , അതിനുമുമ്പോ എത്തിക്കേണ്ടതാണ്. കവറിന്റെ 
മുകളിൽ വാഹന ലേലത്തിന്റെ ടെണ്ടർ എന്ന് പ്രത്യേകം 
രേഖപ്പെടുത്തിയിരിക്കണം. ദർഘാസുകൾ നൽകിയിട്ടുള്ളവർ 
ലേലസ്ഥലത്ത് നിർദ്ദിഷ്ട സമയത്ത്ഹാജരാകേണ്ടതാണ്. ലേലം 
അവസാനിച്ചാലുടൻ ദർഘാസുകൾ തുറക്കുന്നതും ലേലത്തിൽ 
കൂടുതൽ തുക കിട്ടുന്ന ആളിന് ലേലം താൽക്കാലികമായി 
ഉറപ്പിക്കുന്നതുമാണ്. ലേലം കഴിഞ്ഞാലുടൻ ലേല സംഖ്യയുടെ 
പകുതി തുക ( നിരതദ്രവ്യം കഴിച്ച്) ലേലം കൊണ്ടയാൾ ലേല 
സ്ഥലത്ത് വച്ചുതന്നെ അടച്ച് രസീത് വാങ്ങേണ്ടതുമാണ്. ലേലം/ 
ടെണ്ടർ സ്ഥിരപ്പെടുത്തി 10 ദിവസത്തിനകം ബാക്കി തുകയും 
നിയമാനുസൃതമായുള്ള വിൽപ്പന നികുതിയും അഡീഷണൽ 
സെയിൽസ് ടാക്സസും അടച്ച് സ്വന്തം ഉത്തരവാദിത്വത്തിൽ 
വാഹനം നീക്കം ചെയ്യേണ്ടതാണ്. 

- ഏതെങ്കിലും കാരണവശാൽ ലേലം/ ദർഘാസ് സ്ഥിരപ്പെടുത്തി 
കിട്ടുന്നയാൾ നിബന്ധന ലംഘിക്കുകയാണെങ്കിൽ ടിയാൻ 
അടച്ച തുക സർക്കാരിൽ മുതൽ കൂട്ടുന്ന തും വാഹനം 
പുനർലേലം ചെയ്യുന്നതു മാ യി രിക്കും. പു നർലേലത്തിൽ 
എന്തെങ്കിലും നഷ്ടം സംഭവിച്ചാൽ മുൻലേലക്കാരനിൽനിന്നും 
ഈടാക്കു ന്നതും കൂടു ത ലായിക്കിട്ടുന്ന തുകയ്ക്ക് മുൻ 
ലേലക്കാരൻ അവകാശി അല്ലാത്തതുമാണ്. 


( Sd.) 
Inspector General of Police . 


ദർഘാസ്/ ലേലപ്പരസ്യം 


നമ്പർ ഇ2- 6893/ 2008 / ടെലി. 


- 2009 ഡിസംബർ 21 . 


- പട്ടം ടെലിക്ക മ്മ്യൂ ണിക്കേ ഷൻ കോമ്പൗണ്ടിൽ 
സൂക്ഷിച്ചിട്ടുള്ള കെ . എൽ. 01 സി . 3415 ( 1992 മോഡൽ), 

കെ . എൽ. 01 കെ . 2970 (1996 മോഡൽ), കെ . എൽ. 01 എം . 9973 
( 1998 മോഡൽ) എന്നീ ഡിപ്പാർട്ട്മെന്റൽ മഹീന്ദ്ര ജീപ്പുകൾ 
10 - 2 - 2010 , 11മണിക്ക് പട്ടം ടെലിക്ക മ്മ്യൂ ണി ക്കേ ഷൻ 
കോമ്പൗണ്ടിൽ വച്ച്പരസ്യമായി ലേലം ചെയ്ത് വിൽക്കുന്നതാണ്. 


Gaz . No . 3/2010 /DTP (Police ). 


19th JAN. 2010 ] 


POLICE DEPARTMENT 


മേൽപ്പറഞ്ഞ വാഹനങ്ങൾ പരിശോധിക്കണമെന്നുള്ളവർക്ക് ഏതെങ്കിലും കാരണവ ശാൽ ലേലം/ ടെണ്ടർ സ്ഥിര 
പ്രവൃത്തിദിവസങ്ങളിൽ ആഫീസ് സമയത്ത് ടെലികമ്മ്യൂണിക്കേഷൻ പ്പെടുത്തി കിട്ടുന്നയാൾ ലേല നിബന്ധനകൾ ലംഘിക്കുകയാ 
മോട്ടോർ ട്രാൻസ്പോർട്ട് ആഫീസറുടെമുൻകൂട്ടിയുള്ള ണെങ്കിൽ ടിയാൻ അടച്ച തുക സർക്കാരിന് മുതൽ കൂട്ടുകയും 
അനുമതിയോടെ പട്ടം പോലീസ് ടെലികമ്മ്യൂണിക്കേ ഷൻ - വാഹനങ്ങൾ പുനർലേലം ചെയ്യുന്നതുമാണ്. പുനർലേലത്തിൽ 
കോമ്പൗണ്ടിൽ വന്ന് പരിശോധിക്കാവുന്നതാണ്. യുക്തമെന്ന് എന്തെ ങ്കിലും നഷ്ടം സംഭ വി ച്ചാൽ ആ യത് മുൻ 
തോന്നുന്നപക്ഷം യാതൊരു മുന്നറിയിപ്പോ കാര ണമോ 

ലേലക്കാരനിൽനിന്നും ഈടാക്കുന്നതും കൂടുതലായി കിട്ടുന്ന 
കാണിക്കാതെ ലേലത്തീയതി മാറ്റിവയ്ക്കുന്നതിനോ ലേലം/ 

തുകയ്ക്ക് മുൻ ലേലക്കാരൻ അവകാശിയല്ലാത്തതുമാണ്. 
ടെണ്ടർ അസ്ഥിരപ്പെടുത്തുന്നതിനോ ഉളള അധികാരം പോലീസ് 
ടെലിക്കമ്മ്യൂണിക്കേഷൻ സൂപ്രണ്ടിന് ഉണ്ടായിരിക്കുന്നതാണ്. 

മേൽപ്പറഞ്ഞ വാഹ നം ലേല തീയതിയുടെ തൊട്ടു 
ദർഘാസുകൾ 150 രൂപ + വാറ്റ് നികുതിയുംഡ്യൂപ്ലിക്കേറ്റ് മുമ്പുള്ള 10 പ്രവൃത്തിദിവസങ്ങളിൽ രാവിലെ 10 മണി മുതൽ 
കോപ്പിക്ക് 100 രൂപയും വാറ്റ് നികുതിയും ഉൾപ്പെടെ ഓഫീസ് വൈകു ന്നേരം 5 മണിവരെ അ സി സ്റ്റന്റ് കമാണ്ടന്റിന്റെ 
സമയങ്ങളിൽ ഈ സെക്ഷനിൽ നിന്നും കൈപ്പറ്റാവുന്നതാണ്. അനുമതിയോടുകൂടി പരിശോധിക്കാവുന്നതാണ്. യാതൊരു 

മുന്നറിയിപ്പോ കാരണമോ കൂടാതെ ലേലം മാറ്റിവയ്ക്കുന്നതിനും 
( ഒപ്പ്) 

ദർഘാസുകൾ അസ്ഥിരപ്പെടുത്തുന്നതിനും കോഴിക്കോട് 
ടെലിക്കമ്മ്യൂണിക്കേഷൻ ആഫീസ്, ടെലികമ്മ്യൂണിക്കേഷൻ 

റൂറൽ ജില്ലാ പോലീസ് സൂപ്രണ്ടിന് അധികാരം ഉണ്ടായിരി 
പട്ടം, തിരുവനന്തപുരം. പോലീസ് സൂപ്രണ്ടിനുവേണ്ടി. ക്കുന്നതും ലേലം സംബന്ധിച്ച് ജില്ലാ പോലീസ് സൂപ്രണ്ടിന്റെ 

തീരുമാനം അന്തിമവുമായിരിക്കും. 


ലേലപ്പരസ്യം 

ജില്ലാ പോലീസ് ഓഫീസ്, 
കോഴിക്കോട് റൂറൽ, 

( ഒപ്പ്) 
നമ്പർ ഇ2 - 49285/ 2009 / ഡി. ആർ. 2009 ഡിസംബർ 14. വടകര - 5 . 

- ജില്ലാ പോലീസ് സൂപ്രണ്ട്. 
കോഴി ക്കോട് റൂറൽ ജില്ലാ പോലീസ് സൂപ്രണ്ടിന്റെ 
കീഴിലുള്ള കോഴിക്കോട് മാലൂർക്കുന്നിലുള്ള സായുധസേനാ 
വിഭാഗം അസിസ്റ്റന്റ് കമാണ്ടന്റിന്റെ കാര്യാലയത്തിൽ സൂക്ഷിച്ചി 

പുനർ ലേലപ്പരസ്യം 
ട്ടുള്ളതുമായ താഴെ പറയുന്ന ഡിപ്പാർട്ട് മെന്റ് വാഹനം 
15 - 2 - 2010 -ാം തീയതി പകൽ 10 . 30 മണിക്ക് പ്രസ്തുത നമ്പർ ഇ2 - 15194 / 2009/ ജി. 

2009 ഡിസംബർ 28 . 
ക്യാമ്പിൽ വച്ച് പരസ്യമായി ലേലം/ ടെണ്ടർ വഴി വിൽപ്പന 
നടത്തുന്നതാണ്. 

കാസറഗോഡ് ജില്ലാ പോലീസ് സൂപ്രണ്ടിന്റെ അധീനതയി 

ലുള്ളതും കാസറഗോഡ് സായുധസേനാ വിഭാഗം അസിസ്റ്റന്റ് 
വാഹനത്തെ സംബന്ധിച്ചുള്ള വിവരങ്ങൾ - മഹീന്ദ്ര ജീപ്പ് കമാണ്ടന്ററിന്റെ കാര്യാലയത്തിൽ സൂക്ഷിച്ചിട്ടുള്ളതുമായ 
2000 മോഡൽ. 

പോലീസ് വകുപ്പിൽ ഇപ്പോൾ ഉപയോഗപ്രദമല്ലാത്ത താഴെ 
രജിസ്റ്റർ നമ്പർ - കെ . എൽ. 01 എസ്. 852. 

പറയുന്ന പെയർ പാർട്സുകൾ 27 -1-2010 -ാം തീയതി പകൽ 

12 മണിക്ക് കാസറഗോഡ് സായുധസേനാ വിഭാഗം അസിസ്റ്റന്റ് 
നിരതദ്രവ്യം - രൂപ് 3,000 

കമാണ്ടന്ററിന്റെ കാര്യാലയത്തിൽ വച്ച് പരസ്യമായി ലേലം 
ലേലത്തിൽ പങ്കെടുക്കുവാൻ ആഗ്രഹിക്കുന്നവർ മേൽ 

ചെയ്യുന്നതാണ്. 
പറഞ്ഞ നിരക്കിലുള്ള നിരതദ്രവ്യം ലേലം ആരംഭിക്കുന്നതിനു 

1. ഉപയോഗശൂന്യമായ സ്പെയർ 
മുമ്പായി അസിസ്റ്റന്റ് കമാണ്ടന്റിന്റെ കാര്യാലയത്തിൽ അടച്ച് 

- പാർട്ട്സുകൾ 

118 ഇനം 
രസീത് വാങ്ങിയിരിക്കേണ്ടതും കൃത്യസമയത്ത് ലേലസ്ഥലത്ത് 
ഹാജരായിരിക്കേണ്ടതുമാണ്. 

2. വേസ്റ്റ് ഓയിൽ 

400 ലിറ്റർ 

3. ഉപയോഗശൂന്യമായ വിവിധതരം 
മേൽപ്പറഞ്ഞ ലേല ത്തിന് മുദ്രവച്ച ദർഘാ സു കളും 

ടയറുകൾ 

15 എണ്ണം 
സ്വീകരിക്കുന്നതാണ്. ലേലദിവസത്തിന് 5 ദിവസം മുൻപായി 
കിട്ടത്തക്കവിധം സീൽചെയ്ത കവറിൽ ദർഘാസ് നേരിട്ടോ 

4. 12 വോൾട്ട്- 13 പ്ലേറ്റ് ബാറ്ററികൾ - 5 എണ്ണം 
തപാൽമാർഗ്ഗമോ അസിസ്റ്റന്റ് കമാണ്ടന്റിന്റെ കോഴിക്കോട് 

ലേല ത്തിൽ പങ്കെ ടു ക്കു വാൻ ആഗ്ര ഹി ക്കു ന്ന വർ 
മാലൂർകുന്നിലുള്ള കാര്യാലയത്തിലേക്ക് അയയ്ക്കേണ്ടതും 

ലേലം ആരംഭിക്കുന്നതിന് ഒരു മണിക്കൂർ മുൻപ് ലേലവസ്ത 
കവറിനുമുകളിൽ “ മോട്ടോർ വാഹന ലേലത്തിൽപങ്കെടുക്കുവാ 

ക്കൾക്ക് നിശ്ച യിച്ചിട്ടു ള്ള തായ നിര ത ദ വ്യം 415 രൂ പ് 
നുള്ള ദർഘാസ് എന്ന് രേഖപ്പെടുത്തി നിരതദ്രവ്യം അടച്ച് 

( നാന്നൂറ്റി പതിനഞ്ച്രൂപ മാത്രം) ലേലസ്ഥലത്ത് അടച്ച് രസീത് 
രസീത് അടക്കം ചെയ്യേണ്ടതാണ്. 

വാങ്ങേണ്ടതാണ്. കൂടാതെ ലേലവസ്തു വിൽപ്പനയ്ക്ക് മുദ്രവച്ച 
- പരസ്യലേലം കഴിഞ്ഞാൽ ദർഘാസുകൾ തുറക്കുന്നതും ദർഘാസുകളും സ്വീകരിക്കുന്നതാണ്. ദർഘാസുകൾ നേരിട്ടോ 
ലേ ത്തി ലോ / ടെണ്ടറിലോ ഏതിലാണ് കൂടു തൽ തപാൽ മുഖേനയോ ജില്ലാ പോലീസ് സൂപ്രണ്ടിന്റെ കാര്യാലയത്തിൽ 
തുകയ്ക്കുള്ളത് ആയതിന് ലേലം താൽക്കാലികമായി ഉറപ്പിക്കു 25 - 1- 2010 -ാം തീയതി 2 മണിക്ക് മുമ്പായി ലഭിക്കേണ്ടതാണ്. 
ന്നതുമാണ്. ലേലം കഴിഞ്ഞാലുടൻ തുടർ ലേലം/ ടെണ്ടർ - ദർഘാസിനോടൊപ്പം ഏതെങ്കിലും ദേശസാൽകൃത ബാങ്കിൽ 
സംഖ്യയുടെ പകുതി തുക നിരതദ്രവ്യം കഴിച്ച് ലേലസ്ഥലത്തു നിന്നും കാസറഗോഡ് ജില്ലാ പോലീസ് സൂപ ണ്ടിന്റെ 
തന്നെ അടച്ച് രസീത് വാങ്ങേ ണ്ട തും ലേലം/ ടെണ്ടർ പേരിലെടുത്ത ഡിമാന്റ് ഡ്രാഫ്റ്റ് അല്ലെങ്കിൽ നിരതദ്രവ്യം 
സ്ഥിരപ്പെടുത്തിയ ഉത്തരവ് കിട്ടി 10 ദിവസത്തിനകം ബാക്കി അടച്ച് രസീതി അടക്കം ചെയ്യേണ്ടതാണ്. കവറിനുമുകളിൽ 
തുകയും നിയമാനുസൃതമായ വിൽപ്പന നികുതിയും അടച്ച് “ഉപയോഗശൂന്യമായ പെയർ പാർട്ട്സുകൾ വാങ്ങുന്നതിനുള്ള 
സ്വന്തം ചെലവിൽ വാഹനം കൊണ്ടുപോകേണ്ടതുമാണ്. 

ദർഘാസ്” എന്ന് വ്യക്തമായി രേഖപ്പെടുത്തണം. 


19th JAN. 2010 ] 


POLICE DEPARTMENT 


പര സ്യ ലേലം അവ സാ നിച്ചാ ലു ടൻ ദർഘാ സു കൾ മു ൻ ലേല ക്കാ ര നിൽ നിന്നും ഈടാ ക്കു ന്നതും മറിച്ച് 
തുറക്കുന്നതും ലേലത്തിലോ ദർഘാസിലോ ഏതിലാണോ കൂടു ത ലാ യി കിട്ടുന്ന തുകയ്ക്ക് മുൻ ലേല ക്കാ ര ന് 
കൂടുതൽ തുക ആയതിന് ലേലം ഉറപ്പിക്കുന്നതാണ്. ലേലം/ യാതൊരുവിധ അവകാശവും ഉണ്ടായിരിക്കുന്നതല്ല. 
ദർഘാസ് നഷ്ടപ്പെട്ടവർക്ക് നിരതദ്രവ്യം തിരികെ നൽകുന്നതാണ്. 

- മേൽപ്പറഞ്ഞ സാധനങ്ങൽ ലേല തീയതിക്ക് മുമ്പുള്ള 
ലേലത്തിലെടുത്തയാൾ ഉടൻ തന്നെ ലേലം/ ദർഘാസ് തുകയുടെ 10 പ്രവൃത്തി ദിവ സ ങ്ങ ളിൽ രാവിലെ 10 മണി മുതൽ 
പകുതി സംഖ്യ ( നിരതദ്രവ്യം കഴിച്ച്) ലേലസ്ഥലത്തുവച്ചുതന്നെ വൈകുന്നേരം 5 മണിവരെയുള്ളഏതെങ്കിലും സമയത്ത് 
അടച്ച് രസീത് വാങ്ങേ ണ്ട താണ്. ലേലം/ദർഘാസ് കാസറഗോഡ് ജില്ലാ സായുധ സേനാ വിഭാഗം അസിസ്റ്റന്റ് 
സ്ഥിരപ്പെടുത്തി കിട്ടുന്ന മുറയ്ക്ക് ബാക്കി തുകയും നിയമാനു കമാണ്ടന്റിന്റെ അനുമതിയോടുകൂടി പരിശോധിക്കാവുന്നതാണ്. 
സൃതമായ വിൽപ്പന നികുതിയും അടച്ച് സ്വന്തം ചെലവിലും 

യുക്തമെന്നു തോന്നുന്ന പക്ഷം യാതൊരു മുന്നറിയിപ്പോ 
ഉത്തരവാദിത്വത്തിലും സാധനങ്ങൾ നീക്കം ചെയ്യേണ്ടതാണ്. കാരണമോ കാണിക്കാതെ ലേലം നിർത്തിവയ്ക്കുന്നതിനും 

ലേലം/ ദർഘാസ് അസ്ഥിരപ്പെടുത്തുന്നതിനും ലേലനടപടി റദ്ദ് 
- ഏതെ ങ്കിലും കാരണ വ ശാൽ ലേലം/ ദർഘാസ് 

ചെയ്യു ന്ന തി നു മുള്ള അധികാരം കാസറഗോഡ് ജില്ലാ 
സ്ഥിരപ്പെടുത്തി കിട്ടുന്നയാൾ ലേല നിബന്ധനകൾ ലംഘിക്കു പോലീസ് സൂപ്രണ്ടിൽ നിക്ഷ്പിതമാണ്. 
കയാണെങ്കിൽ ടിയാൻ അടച്ച തുക സർക്കാരിലേക്ക് മുതൽ 
കൂട്ടുന്നതും സാധനങ്ങൾ പുനർലേലം ചെയ്യുന്നതുമായിരിക്കും. ജില്ലാ പോലീസ് ആഫീസ്, 

( ഒപ്പ്) 
പുനർ ലേ ല ത്തിൽ സർക്കാ രി നു ണ്ടാ കുന്ന നഷ്ടം കാസറഗോഡ്. 

ജില്ലാ പോലീസ് സൂപ്രണ്ട്. 


